Government of Kerala 
കേരള സർക്കാർ 

2012 


Regn .No. KERBIL /2012/45073 

dated 5 - 9 - 2012 with RNI 


| Reg. No , രജി. നമ്പർ 

KL / TV ( N )/12/ 12 - 14 


GOVERN 


കേ 


+ 


- 2ള സർക് 
WMENT OF 


കാർ. 


, 


: 


KERALA 


= 


KERALA GAZETTE 
- കേരള ഗസറ്റ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


23rd October 2012 
2012 ഒക്ടോബർ 23 


No. 1 


Vol. I 
വാല്യം 1 | 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


1st Karthika 1934 
1934 കാർത്തികം 1 


PART III 
Co- operative Department 


തിരുവനന്തപുരം ജില്ലാ സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ നടപടിക്രമം 


നമ്പർ എ . ഇ .എൽ. 2650 / 2012 . 


2012 സെപ്റ്റംബർ 13 . 


സൂചന: - നെടുമങ്ങാട് അസിസ്റ്റന്റ് രജിസ്ട്രാർ ( ജനറൽ) - ടെ 17 - 1- 2012 - ലെ എൻ. ഡി . ഡി . 30 / 12 നമ്പർ കത്ത്. 

റ്റി. 1416 -ാം നമ്പർ വലിയമല കാഷ്വൽ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘം 10 -3- 1999 - ൽ രജിസ്റ്റർ ചെയ്ത് 29-3-1999 - ൽ 
പ്രവർത്തനം ആരംഭിച്ചുവെന്നുംഎന്നാൽ സംഘത്തിന്റെ ബൈലാ പ്രകാരമുള്ളഉദ്ദേശ ലക്ഷ്യങ്ങൾ ഒന്നുംതന്നെ സംഘം രജിസ്റ്റർ 
ചെയ്തതിനുശേഷം നടന്നിട്ടില്ലായെന്നും സൂചന പ്രകാരം അസിസ്റ്റന്റ്രജിസ്ട്രാർറിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. 

സംഘം പ്രവർത്തനം സംബന്ധിച്ച് സഹകരണ നിയമം വകുപ്പ് 66 പ്രകാരം നടത്തിയ പരിശോധനാ റിപ്പോർട്ടിൽ ടി സംഘം 
പ്രവർത്തനം സമാപ്തീകരിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കാവുന്നതാണെന്നും അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) ശുപാർശ 
ചെയ്തിരിക്കുന്നു. 

മേൽ വിവരിച്ച സാഹചര്യത്തിൽ ചുവടെ ചേർക്കും വിധം ഉത്തരവ് പുറപ്പെടുവിക്കുന്നു : 


ഉത്തരവ് 


റ്റി . 1416 -ാം നമ്പർ വലിയമല കാഷ്വൽ ലേബർ കോൺട്രാക്ട് സഹകരണ സംഘത്തിന്റെ പ്രവർത്തനം 1969 - ലെ കേരള 
സഹകരണ സംഘം നിയമത്തിലെ 71 ( ബി ) വകുപ്പുപ്രകാരം സമാപ്തീകരിക്കുന്നതിന് ഇതിനാൽഉത്തരവാകുന്നു . 

നെടുമങ്ങാട് അസിസ്റ്റന്റ് രജിസ്ട്രാർ (ജനറൽ) ആഫീസിലെ നെടുമങ്ങാട് യൂണിറ്റ് ഇൻസ്പെക്ടറെ ടി സംഘത്തിന്റെ 
ലിക്വിഡേറ്ററായി ഇതിനാൽ നിയമിച്ചിരിക്കുന്നു. ലിക്വിഡേറ്റർ ടി സംഘത്തിന്റെ ചാർജ്ജ് യഥാവിധി ഏറ്റെടുത്ത് ടി വിവരം ഈ 
ആഫീസിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. നിയമാനുസരണമുള്ള അപ്പീൽ കാലാവധിക്കുശേഷം സംഘത്തിന്റെ സമാപ്തീകരണ 
നടപടികൾ പൂർത്തീകരിച്ച് രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നതിനാവശ്യമായ റിപ്പോർട്ട് ലിക്വിഡേറ്റർ ഈ ആഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. 


ജോയിന്റ് രജിസ്ട്രാർ (ജനറൽ) ഓഫീസ്, 
തിരുവനന്തപുരം. 


- ( ഒപ്പ്) 
ജോയിന്റ് രജിസ്ട്രാർ ( ജനറൽ). 


88 


KERALA GAZETTE 


[PART III 


REGISTRATION CERTIFICATE 


No. 0 -792/2012/R .Dis. 


20th September 2012 . 


In exercise of the powers conferred upon me under 
Section 7 of the Kerala Co -operative Societies Act, 1969 
(Act 21 of 1969 ) I do hereby certify that the following 
Society the particulars which are furnished in the 
categorical statement is registered by me today as a 
Co -operative Society under the said Act, on the basis of 
limited liability and that the bye -laws of the 
undermentioned society is also hereby registered under 
the said section . 


5. Area of operation , The ss# hole area of Nileshwaram 

Municipality 
6 . Main Object — To encourage thrift , self help and 

Co -operation among Co -operatives. 
7. Authorized Share Capital — 73,50 ,000 . 

A Class - 50,000 X 100 = 50,00,000 . 
B Class — 2,000 X 1, 000 = 20,00,000 . 
C Class — 10,000 X 10 = 1,00 ,000 . 

D Class 10 ,000 X 25 = 2 ,50 ,000 . 
8. Maximum borrowing power of the Society — Not 

exceeding 150 times of the paid up share aapital + 

reserve fund . 
9 . Type of Society - Rule - 15 (1) A3 (b )-Urban 

Co- operative Society . 


Categorical Statement 


1. Name and Number of the Society - Nileshwaram 

Urban Co -operative Society Ltd . No. S . 475 . 
2 . Date of Registration — 20 -9 -2012 . 
3. Address — Nileshwar, Nileshwar P . O ., Kasaragod 

District. 
4. Liability — Limited . 


(Sd.) 
Joint Registrar of Co -operative 

Societies (General). 


Kasaragod . 


